Kerala Gazette No. 37 dated 18th September 2007. 
PART III 

PUBLIC WORKS DEPARTMENT 


ദർഘാസ് പരസ്യം 


നമ്പർ 9/ ഇഇ/ 2007 - 08. 

2007 സെപ്റ്റംബർ 5. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി തിരുവനന്തപുരം റോഡ്സ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, താഴെ പറയുന്ന 
പ്രവൃത്തികൾക്കുവേണ്ടി അംഗീകൃത കരാറുകാരിൽനിന്നും 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ തപാൽ വഴിയും നേരിട്ടും ക്ഷണിച്ചു 
കൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ 
വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
10 69/ ഇഇ/ 2007 - 08 - പുത്തൻപാലം വെഞ്ഞാറമൂട് 

റോഡ് കി. മീ . 4 / 500 മുതൽ 5 / 000 വരെ 
ഓട നിർമ്മാണം -രൂപ 5,00,000 


12 ,500 


11 


70/ ഇഇ / 2007 - 08 - എൻ. എസ്. റോഡ് കി. മീ . 
18 / 00 മുതൽ 18 / 600 വരെ സംരക്ഷണഭിത്തി 
നിർമ്മാണം- - രൂപ 8,50,000 


21,250 


12 


| ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും ഉദ്ദേശ അടങ്കൽ തുകയും രൂപ 
(1) (2) 

(3) 


- 71/ഇഇ/ 2007 - 08 - റ്റി . എസ്. റോഡ് കി. മീ . 
34/ 300 മുതൽ 34/ 700 വരെ ഓടയും കലുങ്കും 
നിർമ്മാണം- രൂപ 8,00, 000 


20 ,000 


വെള്ളപ്പൊക്ക കെടുതികൾ 


13 72 / ഇഇ / 2007 - 08 - കുഴനാട് റോഡ് കി. മീ . 

1/ 00 മുതൽ 1/750 വരെ ഓട നിർമ്മാണം 
രൂപ 7,00,000 


17 , 500 


37 , 500 


1 60 / ഇ ഇ / 2007 - 08 – എൻ. എസ്. റോഡിൽ 

കി. മീ . 19 /900 മുതൽ 36/00 വരെതുണ്ടുകളായി 

ഉപരിതലം പുതുക്കൽ രൂപ 15, 00,000 
2 61/ 20/ 2007 -08 - ഉദിയൻകുളങ്ങര കുളത്തൂർ 

ചാവടി റോഡിൽ കി. മീ . 0/ 00 മുതൽ 8 / co 
വരെ ടി രൂപ 10 , 00,000 


14 73 / ഇ ഇ / 2007 - 08 - വിതുര ബോണക്കാട് 

റോഡിൽ കി. മീ . 2 / 00 മുതൽ 2/ 600 വരെ 
ഓട നിർമ്മാണം- രൂപ 12, 00,000 


30,000 


15 


25 , 000 


74 / ഇഇ / 2007- 08 - പുത്തൻപാലം വെഞ്ഞാറമൂട് 
റോഡിൽ കി . മീ. 15 / 500 മുതൽ 17/ 00 വരെ 
സംരക്ഷണഭിത്തി നിർമ്മാണം -രൂപ 5,00,000 


12,500 


3 62 / ഇഇ / 2007 - 08 - ഉച്ചക്കട കാരിച്ചാൽ കായൽ 

റോഡ് കി . മീ . 0/ 00 മുതൽ 4/ 800 വരെ 
ടി രൂപ 10, 00 , 000 


25, 000 


4 63/ ഇഇ / 2007 - 08 - അമരവിള ഒറ്റശേഖരമംഗലം 

റോഡ് കി . മീ . 7 / 00 മുതൽ 12 / 00 വരെ 
ടി - - രൂപ 5,00,000 


17 ,500 


12 ,500 


5 64 / ഇഇ / 2007 - 08 – അരുമാനൂർ പുല്ലുവിള 

റോഡ് കി . മീ . 0/ 00 മുതൽ 4 / 400 വരെ 
ടി രൂപ 10, 00,000 


25,000 


12 , 500 


16 75/ ഇഇ / 2007 -08 - വി . സി. റോഡിൽ കി . മീ . 

7 /00 മുതൽ 14/ 300 വരെ വെള്ളക്കെട്ട് 
ഒഴിവാക്കുന്നതിനുവേണ്ടിയുള്ള പണികൾ - 

രൂപ് 7, 00 , 000 
17 76 / ഇഇ / 2007- 08 സിറ്റി റോഡ്സ് സെക്ഷ ൻ 

നമ്പർ ഒന്നിന്റെപരിധിയിൽ വരുന്ന റോഡിലെ 
ഓടയുടെ അത്യാവശ്യ അറ്റകുറ്റ പണികളും 
നഷ്ടമായ കവറിങ്ങ് സ്ലാബിന്റെ പുനർ 

നിർമ്മാണവും രൂപ 5, 00,000 
18 77 / ഇഇ / 2007 -08 - കോട്ടയ്ക്കകത്ത് ഓടയും 

നടപ്പാത നിർമ്മാണവും-- രൂപ 9,00,000 
19 78 / ഇഇ / 2007 -08 - തിട്ടമംഗലം കുണ്ടമൺകടവ് 

റോഡിൽ ഓടയും കവറിങ്ങ് സ്ലാബ് 

നിർമ്മാണവും- രൂപ 5,00,000 
20 79 / ഇഇ/ 2007 - 08 - പുളിമൂട് റസിഡൻസി 

റോഡിൽ ഓടയുടെ പുനർ നിർമ്മാണം - 
രൂപ 6,70 ,000 


22 ,500 


6 65 / ഇ ഇ / 2 0 07 - 08 - റ്റി . എസ് . റോഡ് 

കി . മീ . 40 / 00 മുതൽ 40 / 200 വരെയും 
40 / 300 മുതൽ 41/ 000 വരെയും ഓടയും 

കലുങ്കും നിർമ്മാണം- രൂപ 15,00, 000 
7 6 6 / ഇ ഇ / 2 0 07 - 08 - കു ള ത്തറ കാലടി 

സൗത്ത് റോഡിൽ കി . മീ . 0 / 000 മുതൽ 
2 / 500 വരെ തുണ്ടുകളായി ഉപരിതലം 
പുതുക്കൽ - രൂപ 5, 00 ,000 


37,500 


12 ,500 


12 ,500 


16 , 750 


8 67 / ഇഇ / 2007 - 08 - പുത്തൻപാലം വെഞ്ഞാറമൂട് 

റോഡ് കി . മീ . 13 / 00 മുതൽ 13 / 500 വരെ 
ഓടയും സംരക്ഷണഭിത്തി നിർമ്മാണവും - 
രൂപ് 12,00,000 


- 80 / ഇഇ/ 2007 - 08 -മാഞ്ഞാലികുളം റോഡിൽ 
ഓട നിർമ്മാണം- രൂപ 7, 80, 000 


19 , 500 


30 ,000 


68 / ഇഇ)/ 2007-08 - പഴയ രാ ജപാത റോഡിൽ 
കി . മീ . 2 / 500 മുതൽ 3/ 400 വരെ ടി 
രൂപ 15,00,000 


- 81/ ഇള / 2007 -08 -മുളവന വടയക്കാട് കമ്പിപ്പാലം 

റോഡിൽ തകർന്ന ഓടയുടെ പുനർ 
നിർമ്മാണം - രൂപ 5,00,000 


12 ,500 


37 , 500 


- (2) 


(3 ) 


( 1) 


23 82 / ഇഇ/ 2007 - 08 - ലാ കോളേജ് മുതൽ 

തേക്കുംമൂട് വരെയും തെക്കുംമൂട് മുതൽ 
പ്ലാമൂട് വരെയും തകർന്ന ഓടയുടെ പുനർ 
നിർമ്മാണം - രൂപ 5, 00 ,000 


വെള്ളപ്പൊക്ക കെടുതികൾ 
36 95 / ഇഇ / 2007 - 08 - കേശവൻ നായർ റോഡ് 

കി. മീ . 3/ 00 മുതൽ 3 /800 വരെ ഉപരിതലം 
പുതുക്കൽ- രൂപ 5,00, 000 

| 12 , 500 
- പുനർ ദർഘാസ് വെള്ളപ്പൊക്ക കെടുതികൾ 


12 ,500 


24 83 / ഇഇ/ 2007 -08 - മുറിഞ്ഞപാലം മെഡിക്കൽ 

കോളേജ് റോഡിൽ ഓടയുടെ നിർമ്മാണം - 
രൂപ 5,00, 000 


12,500 


37 46/ 2 / 2007 -08 -ആൾസെയ്ന്റ് സ് വേളി റോഡിൽ 

( ബാലനഗർ) വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനു 
വേണ്ടിയുള്ള പണികൾ (ഫസ്റ്റ് റീച്ച്) 
രൂപ 14,96, 000 
- 47/ ഇഇ/ 2007 -08- ടി ടി സെക്കൻഡ് റീച്ച് - 
രൂപ 14,98, 000 


25 84/ ഇഇ/ 2007 - 08 - ശ്രീകാര്യം കുളത്തൂർ വഴി 

കഴക്കൂട്ടം റോഡ് കി. മീ . 6 / 200 മുതൽ 6 / 400 
വരെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുവേണ്ടി 
റോഡ് ഉപരിതലം ഉയർത്തുന്നത് സംബന്ധി 
ച്ചുള്ള പണി- രൂപ 3,50, 000 
26 85/ ഇഇ/ 2007 -08 - കരിയം പോത്തൻകോട് 

റോഡിൽ കി. മീ . 0 / 00 മുതൽ 0/ 400 വരെ 
ഓട നിർമ്മാണം - രൂപ 13, 50 ,000 


37,400 


37 ,450 


8 , 750 


33 ,750 


വെള്ളപ്പൊക്ക കെടുതികൾ 


- ദർഘാസ് പ്രമാണത്തിന്റെ വില - ക്രമനമ്പർ 4, 7, 10, 15, 
17 , 19 , 22, 23, 24, 25, 33, 34, 35 , മുതൽ 36 ഇവയ്ക്ക് രൂപ 
400 + വി . നി ., മറ്റുള്ളവയ്ക്ക് രൂപ 700 + വി. നി . 

ദർഘാസുകൾ ലഭിക്കുന്ന അ വ സാന തീയതിയും 
സമയവും- കമനമ്പർ 1 മുതൽ 18 വരെ 19 - 9 - 2007 ഉച്ചയ്ക്ക് 
1 മണിവരെ, ക്രമനമ്പർ 19 മുതൽ 30 വരെ 20 - 9- 2007 ഉച്ചയ്ക്ക് 
1 മണിവരെ. 


27 86 / ഇഇ/ 2007 - 08 കിളിമാനൂർ മടവൂർ റോഡിൽ 

കി. മീ. 5000 മുതൽ 6/ 00 വരെ ഓടയും 
സംരക്ഷണഭിത്തി നിർമ്മാണവും - 
രൂപ 10, 00, 000 


25,000 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 18 വരെ 19 - 9 - 2007 വൈകിട്ട് 
4 മണി വ രെ , കമ ന മ്പർ 19 മുതൽ 28 വരെ 
20 -9 - 2007 വൈകിട്ട് 4 മണി. 


25, 000 


28 87 / ഇഇ / 2007 - 08 - പാരിപ്പള്ളി മടത്തറ റോഡ് 
- കി. മീ . 7 / 000 മുതൽ 8/ 00 വരെ ടി - 

രൂപ 10 ,00 ,000 
29 88 / ഇഇ / 2007 - 08 - പാരിപ്പള്ളി മടത്തറ റോഡ് 

കി . മീ . 8 / 00 മുതൽ 9 / 00 വരെ ടി - 
രൂപ 10, 00 , 000 


- ദർഘാസുകൾ തുറക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 18 വരെ 19 - 9- 2007 വൈകിട്ട് 
4.30, ക്രമനമ്പർ 19 മുതൽ 30 വരെ 20 - 9 - 2007 വൈകിട്ട് 4.30. 


25 ,000 


30 89 / ഇഇ/ 2007 - 08 - ആറ്റിങ്ങൽ ദളവാപുരം 

റോഡിൽ കി . മീ. 0 / 00 മുതൽ 200 വരെ 
ടി - രൂപ 10 ,00,000 


- പ്രവർത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1 മുതൽ 7 
വരെയും 27 മുതൽ 32 വരെയും 35 - നും 3 മാസം, മറ്റുള്ള 
വയ്ക്ക് 4 മാസം. 


25,000 


31 90 / ഇഇ/ 2007 - 08 - വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ 

റോഡിൽ കി . മീ . 2 / 00 മുതൽ 6 / 00 വരെ 
ആവശ്യമായ ഭാഗങ്ങളിൽ ടി - 
രൂപ 10 ,00 , 000 


25,000 


32 


91/ ഇഇ / 2007 - 08 - വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ 
റോഡിൽ കി . മീ . 7 / 00 മുതൽ 10 / 00 വരെ 
ആവശ്യമായ ഭാഗങ്ങളിൽ ടി - 
രൂപ 10 ,00 , 000 


25,000 


അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ 


കരാറുകാരുടെ വിഭാഗം സി - യും ഉപരിയും, 

നിരതദ്രവ്യം തിരുവനന്തപുരം റോഡ്സ് ഡിവിഷൻ, 
എക്സിക്യൂട്ടീവ് എൻജിനീയർക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ 
തരത്തിൽ വാങ്ങേണ്ടതാണ്. ടി തുക പണമായോ ചെക്കായോ 
സ്വീക രിക്കുന്നതല്ല. അംഗീകൃത കരാറുകാർക്കു മാത്രമേ 
ദർഘാസ് പ്രമാണങ്ങൾ നൽകുകയുള്ളു. അൻപതു രൂപ വില 
യുള്ള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ ഒപ്പിട്ട് പൂരിപ്പിച്ച് 
ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. അല്ലാത്തവ നിരസിക്കു 
ന്ന താണ്. ദർഘാസുകളുടെ കാലാവധി സ്വീകരിക്കുന്ന 
അവസാന ദിവസം മുതൽ നാലുമാസം വരെ ആയിരിക്കും. 
ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം അവധി പ്രഖ്യാപിച്ചാൽ 
അടുത്ത പ്രവൃത്തിദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
കാരണം കൂടാതെ ദർഘാസ് റദ്ദ് ചെയ്യുവനോ മാറ്റിവയ്ക്ക 
വാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ 
നിൽ നിക്ഷിപ്തമാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിൽ 
ദർഘാസുകളെ സംബന്ധിച്ച് നാളിതുവരെ നിലവിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. മേൽ 
പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെപ്പറ്റിയുള്ള കൂടുതൽ വിവര 
ങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. വെബ്സൈറ്റ് 
വിലാസം www. kerala. govin tender index htm.. 
റോഡ്സ് ഡിവിഷൻ 
തിരുവനന്തപുരം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


33 92 / ഇഇ / 2007 - 08 - അട്ടക്കുളങ്ങര കിള്ളിപ്പാലം 

റോഡിൽ ബാക്കിവരുന്ന ഭാഗത്ത് തുണ്ടു 
കളായി ഉപരിതലം പുതുക്കൽ - രൂപ 6,00,000 
93 / ഇഇ / 2007 - 08 മെഡിക്കൽ കോളേജ് ഉള്ളൂർ 
തുണ്ടുകളായി ഉപരിതലം പുതുക്കൽ - 
രൂപ് 4,00, 000 


15,000 


34 


10, 000 


എം . എൽ. എ . ഫണ്ട് 


35 94 / ഇഇ / 2007 - 08 - ചെമ്മരുതി പഞ്ചായത്തിൽ 

മുട്ട പാലം പരു ത്തി വിള റോഡിൽ 
പുനരുദ്ധാരണ പണികൾ - രൂപ 5, 00 , 000 


( ഒപ്പ്) 


12 , 500 


(1 ) 


( 2 ) 


ലഘു ദർഘാസ് പരസ്യം 

| [9 / 2007 -08.) 
നമ്പർ ഡി. ബി . റ്റി . 80 / 05. ( വാല്യം 2 ). 2007 സെപ്റ്റംബർ 1. 


3 ,750 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് ഉപവിഭാഗം, 
മാവേലിക്കര താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

കമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ - പേരും അടങ്കൽ തുകയും 

രൂപ് 
(2) 

( 3) 


3 ,250 


10 52/ എ . ഇ . ഇ /2007 - 08 - മാവേലിക്കര- അമ്പലം 
മുതൽപുതിയകാവ് അമ്പലം ബി .എച്ച്. 

ലെയിൻ റോഡ് കി. മീ . 0/ 000 മുതൽ 1/ 800 
വരെയുള്ള ഭാഗത്തെ ടി --രൂപ 1, 50 ,000 
11 53/ എ . ഇ . ഇ / 2007 - 08 - ചെട്ടികുളങ്ങര-ചുനക്കര 

റോഡിൽ കി. മീ . 11/ 000 മുതൽ 12/ 000 വരെ 

യുളള ഭാഗത്തെ ടി - രൂപ 1,30,000 
12 54 / എ . ഇ . ഇ / 2007 - 08 - ഓച്ചിറ - താമരക്കുളം 

റോഡിൽ കി. മീ . 5/ 000 മുതൽ 6 / 000 വരെയും 
6 / 500മുതൽ 10 / 500 വരെയും ഉള്ള ഭാഗത്തെ 

ടി - രൂപ 2,00,000 
13 55 / എ . ഇ . ഇ / 2007 - 08 - കാമ്പിശ്ശേ രിമുക്ക് - 

കറ്റാനം റോഡിൽ 1/800 മുതൽ 3/000 വരെയും 
കി . മീ . 4 / 600 മുതൽ 9 / 000 വരെയും ഉള്ള 

ഭാഗത്തെ ടി രൂപ 2,50 ,000 
14 56/ എ . ഇ . ഇ / 2007 - 08 - പള്ളിക്കൽ-പുന്നമൂട് 

റോഡിൽ കി. മീ. 0/ 000 മുതൽ 3/ 000 വരെയുള്ള 
ഭാഗത്തെ ടി - രൂപ 2,00,000 


5, 000 


ശബരിമല ഉത്സവം- 2007 / 08 


1 43/ എ . ഇ . ഇ / 2007 -08 -മാവേലിക്കര- ശബരിമല 

വില്ലേജ് റോഡ് കി . മീ . 0/ 00 മുതൽ 2 / 400 വരെ 
യുള്ള ഭാഗത്തെ അത്യാവശ്യ അറ്റകുറ്റ 
വേലകൾ രൂപ 1,50,000 


6 ,250 


3 ,750 


5 , 000 


2 44/ എ . ഇ . ഇ / 2007- 08 - കെ . പി. റോഡിൽ കി. മീ . 

9 / 000 മുതൽ 19 / 400 വരെയുള്ള ഭാഗത്ത 
ടി - രൂപ 2,50 ,000 


6 ,250 


15 57 / എ . ഇ . ഇ / 2007 - 08 - വാത്തികുളം-ചുനക്കര 

റോഡ് ( വടക്ക്) കി . മീ. 0/000 മുതൽ 3/200 വരെ 
യുള്ള ഭാഗത്തെ ടി - രൂപ 2, 00,000 


5, 000 


3 45/ എ . ഇ . ഇ / 2007 - 08 - തോന്നല്ലൂർ- ആദിക്കാട്ടു 

കുളങ്ങര റോഡിൽ കി. മീ. 2/ 600 മുതൽ 4/ 030 
വരെയും 4 / 830 മുതൽ6 / 700 വരെയും ഉള്ള 
ഭാഗത്തെ ടി - രൂപ 2,00,000 


5 ,000 


16 58 / എ . ഇ . ഇ / 2007 - 08 - വാത്തികുളംചുനക്കര 

റോഡ് ( തെക്ക്) കി. മീ. 0/ 000 മുതൽ 3/ 200 വരെ 
യുള്ളഭാഗത്തെ ടി - രൂപ 2,00,000 


സാധാരണ അറ്റകുറ്റപ്പണികൾ- 2007 - 08 


5, 000 


3,750 


4 46/ എ . ഇ . ഇ / 2007 - 08 - തയ്യിൽ- പെരിങ്ങാല 

റോഡിൽ കി . മീ . 0/ 00 മുതൽ 1/600 വരെയുള്ള 
ഭാഗത്തെ ടി - രൂപ 1,50,000 
5 47 / എ . ഇ . ഇ / 2007 - 08 - ഗോവിന്ദമുട്ടം- ആലും 

പീടിക റോഡിൽ കി . മീ . 0 / 00 മുതൽ1000 
വരെയും കി . മീ 3/ 00 മുതൽ 6 / 380 വരെയും 
ഉള്ള ഭാഗത്തെ ടി - രൂപ 2,00,000 


17 59 / എ . ഇ . ഇ / 2007 - 08 - കെ . പി . റോഡിൽ 

കി . മീ . 18 / 100 - ൽ അപകട സ്ഥിതിയിൽ 
നിൽക്കുന്ന കലുങ്കിന്റെ അത്യാവശ്യ കേടു 
പാടുകൾ തീർക്കുക - രൂപ 50,000 


1,250 


5 ,000 


ഡെപ്പോസിറ്റ് വർക്ക് 2007 -08 
18 60/ എ . ഇ . ഇ / 2007 - 08 - റ്റി. എം . വർഗ്ഗീസ് 

റോഡിലും, മാവേലിക്കര കൃഷ്ണ പുരം 
റോഡിലും ബി. എസ്. എൻ. എൽ. കേബിൾ 
ഇടുന്ന തി നു വേണ്ടി കുഴികൾ എടുത്ത 
ഭാഗത്തെ അത്യാവശ്യ അറ്റകുറ്റവേല 
കൾ - രൂപ 76,000 


6 48/ എ . ഇ . ഇ / 2007 - 08 - ഭഗവതിപ്പടി- കരീല 

കുളങ്ങര റോഡിൽ കി. മീ . 0/ 000 മുതൽ 4/ 045 
വരെയുളള ഭാഗത്തെ ടി - രൂപ 2,00 ,000 
7 49/ എ . ഇ . ഇ / 2007- 08 - ഒന്നാംകുറ്റി- കുറ്റിപ്പുറം 

റോഡിൽ കി . മീ . 0 / 000 മുതൽ2000 വരെ 
യുളള ഭാഗത്തെ ടി - രൂപ 2,50 ,000 


5 ,000 


1,900 


| 6 ,250 . 


8 50 / എ . ഇ . ഇ / 2007 - 08 - പുല്ലുകുളങ്ങര- കൊച്ചി 

യു ടെ ജട്ടി റോഡിൽ കി . മീ . 0 1 0 0 
മുതൽ 1 / 79 0 വ ക ര യ പ ള ള ഭ - ഗ മ ത്ത 
s - - രൂപ 1,80,000 


19 61/ എ . ഇ . ഇ / 2007 - 08 - കൃഷ്ണപുരം-ചുനാട് 

റോഡിൽ കി. മീ . 0/300 മുതൽ4/ 707 വരെയുള്ള 
ഭാഗത്ത് ബി. എസ്. എൻ. എൽ. കേബിൾ 
ഇടുന്ന തി നു വേണ്ടി കുഴികൾ എടുത്ത 
ഭാഗത്തെ ടി - രൂപ 2,98,000 


7 , 450 


4, 500 


9 51/ എ . ഇ . ഇ / 2007 - 08 - മാവേലിക്കര- അമ്പല 

ത്തിനു പടിഞ്ഞാറുവശം മുതൽ കണ്ടിയൂർ 
അമ്പല ത്തിനു തെക്കു വശം വരെയുളള 
റോഡിൽ കി. മീ . 0 / 000 മുതൽ 1/ 600 വരെ 
യുള്ള ഭാഗത്തെ ടി - രൂപ 1,40,000 


20 62 / എ . ഇ . ഇ / 2007 - 08 - കായംകുളം-മുട്ടം 

റോഡ്, കായം കുളം- റ്റി . ബി . റോഡ്, 
കായകുളം- ഡീവിയേഷൻ റോഡ്എന്നീ റോഡു 
കളിൽ ഭാരതീയ എയർടൽ- ന്റെ കേബിൾ 
ഇടുന്ന തി നു വേണ്ടി കുഴികൾ എടുത്ത 
ഭാഗത്തെ ടി - - രൂപ 78, 900 


3 , 500 


2 ,000 


- ( 2 ) 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് പ്രമാണം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും കമനമ്പർ 1 മുതൽ 10 വരെ 25 -9 -2007 ഉച്ചയ്ക്ക് 
1 മണിവരെ, കമനമ്പർ 11 മുതൽ 20 വരെ 26 - 9 - 2007 
ഉച്ചയ്ക്ക് 1 മണിവരെ. 


4 165 / ഇഇ/ 2007 - 08 - ഈരാറ്റുപേട്ട -മുട്ടം റോഡിൽ 

കി . മീ. 2/ 500 മുതൽ 5 / 000 കി. മീ . വരെ 
രൂപ 3 ലക്ഷം 


7 ,500 


5 166/ ഇഇ/ 2007 -08 - കൂത്താട്ടുകുളം- രാമ പുരം 

റോഡിൽ കി. മീ . 3/600 മുതൽ 11 / 056 കി. മീ . 
വരെ- രൂപ 7 ലക്ഷം 


ദർ ഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും - കമനമ്പർ 1 മുതൽ 10 വരെ 25 - 9 - 2007 വൈകു 

ന്നേരം 4 മണി വരെ, കമ ന മ്പർ 11 മുതൽ 20 വരെ 
26 - 9 - 2007 വൈകുന്നേരം 4 മണിവരെ. 


17,500 


6 167 / ഇഇ / 2007 - 08 - തലപ്പാറ - നീർപ്പാറ റോഡിൽ 
- കി . മീ . 0/ 000 മുതൽ 5 / 000 കി . മീ . വരെ 
രൂപ 4 ലക്ഷം 


10 , 000 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ക്രമനമ്പർ 1 
മുതൽ 10 വരെ 25- 9 - 2007 വൈകുന്നേരം 4.30 മണി, ക്രമനമ്പർ 
11 മുതൽ 20 വരെ 26 - 9 - 2007 വൈകുന്നേരം 4.30 മണി. 


7 168 / ഇഇ/ 2007 - 08 - കരിങ്കല്ലുമൂഴി- മുക്കൂട്ടുതറ 

പമ്പാവാലി റോഡിൽ കി. മീ . 4/ 000 മുതൽ 
9 / 000 കി . മീ . വരെ - രൂപ 7 ലക്ഷം 


17 , 500 


കാലാവധി കമ നമ്പർ 1, 2, 3 , 17 , 18, 20 ഇവയ്ക്ക് 
1 മാസം, മറ്റുളളവയ്ക്ക് 2 മാസം 


8 169 / ഇഇ/ 2007 - 08 - എരുമേലി-മുക്കട റോഡ് 

കി . മീ . 3 / 000 മുതൽ 4 / 500 കി . മീ . വരെയും 
കി. മീ . 6/000 മുതൽ 7 / 140 കി. മീ. വരെയും 
രൂപ 3 ലക്ഷം 


ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവി 
ലുള്ള എല്ലാ ലേല വ്യവസ്ഥകളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ 
നിന്ന് പ്രവൃത്തി ദിവസ ങ്ങ ളിൽ പ്രവൃത്തി സമയങ്ങളിൽ 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


7 ,500 


9 170/ ഇഇ / 2007 - 08 - കറുകച്ചാൽ -മണിമല റോഡിൽ 

കി . മീ . 5/ 000 മുതൽ 14 / 000 കി. മീ . വരെ 
രൂപ് 10 ലക്ഷം 


25 ,000 


നിരത്തുവിഭാഗം, 
മാവേലിക്കര. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- എഞ്ചിനീയർ. 


10 171/ ഇഇ / 2007 - 08 - കൊടുങ്ങുർ-മണിമല റോഡിൽ 

കി. മീ. 0 / 000 മുതൽ 3/ 250 വരെയും 4/ 000 
മുതൽ 6/ 000 കി. മീ. വരെയും 7/ 800 മുതൽ 
9 /259 കി. മീ . വരെയും - രൂപ 6 ലക്ഷം 


15 ,000 


ദർഘാസ് പരസ്യം 


വെള്ളപ്പൊക്കക്കെടുതികൾ 2007 - 08 


[6 എ . ഇ . ഇ ./ 2007- 08] 


നമ്പർ ഡിബി- 1/ 2007. 

- 2007 സെപ്റ്റംബർ 4. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി കോട്ടയം റോഡ്സ് ഡിവിഷൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസരസ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


11 172/ ഇഇ/ 2007 - 08 - കുറവിലങ്ങാട്, കുറുപ്പന്തറ 

റോഡിൽ കി . മീ . 2 / 000 മുതൽ 7/ 400 കി. മീ . 
വരെ ഓട നിർമ്മിക്കുക - രൂപ 4.50 ലക്ഷം 11, 250 
12 173 / ഇഇ /2007 - 08 - പാലാ ടൗണിൽ മുനിസിപ്പൽ 

കോംപ്ലക്സസിന് എതിർവശമുള്ള ബബേ 
യുടെ പുനരുദ്ധാരണ ജോലികൾ - രൂപ 4 ലക്ഷം 10, 000 
13 174/ ഇഇ/ 2007 -08 - മുട്ടമ്പലം- നാഗമ്പടം റോഡിൽ 
മുനിസിപ്പൽ ബസ് സ്റ്റാന്റിന്സമീപം ഓടയുടെ 
പുനർ നിർമ്മാണം, സംരക്ഷണഭിത്തി നിർമ്മാണം 
എന്നിവ - രൂപ 10 ലക്ഷം 

25 , 000 


- ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും ഉദ്ദേശ അടങ്കൽ തുകയും 
(1) 

- (2 ) 


രൂപ് 


- (3 ) 


ശബരിമല ഉത്സവം 2007 - 08 - അറ്റകുറ്റപ്പണികൾ 
ബിറ്റ് ചിപ്പിംഗ്, കാർപ്പറ്റ് എന്നീ ജോലികൾ 


14 175 / ഇഇ / 2007 - 08 - ഏറ്റുമാനൂർ- എറണാകുളം 

റോഡിൽ കി . മീ . 27 / 000 മുതൽ 28 / 500 കി . മീ . 
വരെ ഓട നിർമ്മിക്കുക - രൂപ 11 ലക്ഷം 


27 , 500 


1 162/ 20 / 2007 - 08 - പാലാ -രാമപുരം റോഡിൽ 

കി . മീ . 0/ 000 മുതൽ 5 / 000 കി . മീ . വരെ 
രൂപ 8 ലക്ഷം 


20 ,000 


15 176/ ഇഇ/ 2007 - 08 - കങ്ങഴ-മരുതൂർപടി റോഡിൽ 

കി . മീ . 1/ 350 മുതൽ 3 / 000 കി . മീ . വരെ 
അത്യാവശ്യ സംരക്ഷണ ജോലികൾ, അറ്റകുറ്റ 
പണികൾ എന്നിവ - രൂപ 6 ലക്ഷം 


15, 000 


2 163 / ഇഇ / 2007 - 08 - പാലാ - രാമപുരം റോഡിൽ 

കി. മീ . 5/ 000 മുതൽ 11 / 600 കി. മീ . വരെ 
രൂപ 9 ലക്ഷം 


22,500 


3 164 / ഇഇ/ 2007 - 08 - ഈരാറ്റുപേട്ട -മുട്ടം റോഡിൽ 

കി. മീ . 5/ 000 മുതൽ 17 / 300 കി . മീ . വരെ 
രൂപ 10 ലക്ഷം 


16 177 / ഇഇ / 2007 - 08 – 94 -ാം മെൽ എം . സി . 

റോഡിൽ നിന്നും പുന്നയ്ക്കൽചുങ്കം റോഡിൽ 
കി . മീ. 0/ 000 മുതൽ 1/000 കി. മീ . വരെയുള്ള 
താഴ്സന്നഭാഗങ്ങൾ ഉയർത്തുകയും അനുബന്ധ 
ജോലികളും - രൂപ 8 ലക്ഷം 


25, 000 


20 ,000 


- ( 1) 


- (2 ) 


4 മണിക്ക് മുൻപായി നൽകേണ്ടതാണ്. ദർഘാസുകൾ അന്നേ 
ദിവസം വൈകുന്നേരം 4.30 - ന് അസിസ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ മററുദ്യോഗസ്ഥനോ 
ഹാ ജ രുള്ള കരാ രു കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 

ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും ഉദ്ദേശ അടങ്കൽ തുകയും - രൂപ 
( 1 ) 

( 2 ) 


17 178 / ഇഇ/ 2007 - 08 - പ്ലാ ക്ക പ്പടി - വ ള്ളാ പൂ ർ 

റോഡിൽ കി . മീ . 5 / 600 മുതൽ 6 / 440 കി . മീ . 
വരെ ബേം മെറ്റലിംഗും അനുബന്ധ ജോലികളും - 
രൂപ 9 ലക്ഷം 

22 ,500 
18 179 / ഇഇ / 2007 - 08 - തലപ്പാറ- നീർപ്പാറ റോഡിൽ 
വെട്ടിക്കാട്ട്മുക്ക് ജംഗ്ഷന്റെ അഭിവൃദ്ധി 

പ്പെടുത്തൽ, ഓട നിർമ്മാണം, കലുങ്ക് നിർമ്മാണം 
എന്നിവ - രൂപ 8.40 ലക്ഷം 

21,000 
19 180 / ഇഇ / 2007 - 08 - ചാ മംപതാൽ - തെക്കേത്തു 

കവല റോഡിൽ കി . മീ . 0 / 000 മുതൽ 2 / 200 
കി . മീ . വരെ ബേം മെറ്റലിംഗും അനുബന്ധ 
ജോലികളും - രൂപ് 6 ലക്ഷം 

15 , 000 
20 181/ ഇഇ /2007 - 08 - ഇലഞ്ഞി- ഉഴവൂർ റോഡിൽ 

കി . മീ . 4 /725 കി . മീ.-ലുള്ള ആട്ടക്കനാൽ 
പാലത്തിന്റെ അത്യാവശ്യ സംരക്ഷണ ജോലികൾ, 
8 / 400 കി . മീറ്ററിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ 
എന്നിവ - രൂപ 7 ലക്ഷം 

| 17 ,500 
21 182 / ഇഇ / 2007 - 08 - പാലാ - പാറപ്പള്ളി റോഡിൽ 

കി . മീ . 1/ 500 മുതൽ 4 / 000 കി . മീ . വരെ 

കാരിയേജ് വേയുടെ വീതി കൂട്ടുക - രൂപ 8 ലക്ഷം 20,000 
22 183 / ഇഇ) 2007 - 08 - ഈരാറ്റു പേട്ട - പീ രു മേട് 

റോഡിൽ 21/ 000 മുതൽ 24 / 300 കി . മീ .വരെ 
റോഡിന്റെ സംരക്ഷണ ജോലികൾ, ഉപരിതല 
അറ്റകുറ്റപ്പണികൾ എന്നിവ - രൂപ 8 ലക്ഷം 20 ,000 


ചങ്ങനാശ്ശേരി റോഡ്സ് സബ് ഡിവിഷൻ പരിധിയിൽ 
വരുന്ന താഴെപ്പറയുന്ന റോഡുകളുടെ 2007 - 08 - ലേക്കുളള 

അററകുററപ്പണികൾ 
1 11 /എഇസി/ 2007 - 08- പായിപ്പാട് മാമ്മൂട് 

റോഡ് കി . മീ. 0 / 00 മുതൽ 6/ 638 വരെയുള്ള 
ഭാഗങ്ങളുടെ അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ 
ചെയ്യുക - രൂപ 3,00,000 

7 , 500 
2 12 / എഇഇസി/ 2007 - 08 - വലിയകുളം- ചീരംചിറ 

റോഡ് കി. മീ . 0/ 500 മുതൽ 2 / 500 വരെ 
യുളള ഭാഗങ്ങളുടെ ടി - രൂപ 2,00, 000 
3 13 / എഇഇസി/2007 - 08 - നെടുംകുന്നം- അട്ടകുളം 

റോഡ് കി . മീ . 3/ 000 മുതൽ 5 / 180 വരെ 
യുള്ള ഭാഗങ്ങളുടെ ടി -- രൂപ 2,50,000 

6 , 250 
14 / എഇഇസി/ 2007 - 08 - കുറിച്ചി- പാത്താമുട്ടം 
റോഡ് കി. മീ . 0/ 00 മുതൽ 2700 വരെയുള്ള 
ഭാഗങ്ങളുടെ ടി രൂപ 2,50,000 

6 ,250 


5 , 000 


5 15 /എഇഇസി/ 2007 - 08 - ചാത്തവട്ടം മതുമൂല 

റോഡ് കി . മീ . 0 / 00 മുതൽ 3 / 050 വരെ 
യുള്ള ഭാഗങ്ങളുടെ ടി - രൂപ 2 , 50 , 000 


6 ,250 


5 , 000 


ദർഘാസ് പ്രമാണ വില : അടങ്കൽതുക 6 ലക്ഷം രൂപ 
വരെയുള്ള പ്രവൃത്തികൾക്ക് രൂപ 400 + വി . നി, 6 ലക്ഷത്തിനു 
മുകളിൽ രൂപ 700 + വി . നി . 

- കരാ റു കാരുടെ ക്ലാസ് - അടങ്കൽ തുക 6 ലക്ഷം 
വരെ യു ളള പ്രവൃത്തികൾക്ക് ഡി യും അതി നു പ രിയും, 
6 ലക്ഷത്തിനു മുകളിൽ സിയും അതിനുപരിയും. 

വേല തീർക്കേണ്ട കാലാവധി: ക്രമ നമ്പർ 1 മുതൽ 10 
വരെയുള്ള ശബരിമല ഉത്സ വ ത്തി നോ ട നു ബ ന്ധിച്ചു കള 
പ്രവൃത്തികൾ 15 - 11 - 2007 - ന് മുമ്പായി തീർത്തിരിക്കണം, മറ്റ് 
പ്രവർത്തികളുടെ കാലാവധി 3 മാസം. 

- ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 26 - 9 - 2007 , 1 മണിവരെ. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും- - 26 - 9 - 2007 , 4 മണിവരെ. 


5, 000 


6 16/ എഇഇസി/ 2007 - 08 - കങ്ങഴ-മരുതൂർപടി 

റോഡ് കി. മീ. 0/ 00 മുതൽ 2700 വരെ 
യുളള ഭാഗങ്ങളുടെ ടി - രൂപ 2,00,000 
17 / എഇഇസി/ 2007 -08 - ചെറുമാക്കൽ റോഡ് 
കി . മീ . 0/ 000 മുതൽ 1/ 800 വരെയുളള 
ഭാഗങ്ങളുടെ ടി - രൂപ 2,00 ,000 
18/ എഇഇസി/ 2007 - 08 - നെടുംകുന്നം- കാവനാൽ 
കടവ് റോഡ് കി . മീ . 0/ 00 മുതൽ 1/ 200 

വയുള്ള ഭാഗങ്ങളുടെ ടി - രൂപ 2, 00,000 
9 19 / എഇഇസി/ 2007 - 08 - ഞാലിയാക്കുഴി 

കൈതയിൽ റോഡ് കി . മീ . 0/ 000 മുതൽ 
2 / 665 വരെയുള്ള ഭാഗ ങ്ങ ളുടെ ടി 
രൂപ 2,00, 000 


5, 000 


ദർഘാസുകളെ സംബ ന്ധിച്ച് പൊതുമ രാ മത്തു 
വകു പ്പിൽ നില വിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. 


5 , 000 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


കോട്ടയം. 


- ദർഘാസ് പരസ്യം 


10 20/ എഇഇസി/ 2007 - 08 - 7 -ാം മൈൽ സി . 

ഡബ്ളൂ . റോഡ് മുതൽ മല്ലപ്പള്ളി വരെ 
യുളള റോഡിന്റെ കി . മീ . 2/ 000 മുതൽ 
4 / 645 വരെയുളള ഭാ ഗ ങ്ങ ളുടെ ടി 

രൂപ് 3,00,000 
11 21/എഇഇസി/2007 -08 - മണർകാട് ബൈപാസ് 

റോഡ് കി . മീ . 0/ 00 മുതൽ 3 / 100 വരെ 
യുള്ള ഭാഗങ്ങളുടെ ടി - രൂപ 1,00,000 


7, 500 


നമ്പർ ഡി . ബി . ററി. എൻ.4/ 2007- 08. 


2007 ആഗസ്ററ് 31. 


2 ,500 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റന്റ് എക്സസി 
കട്ടിവ് എഞ്ചി നീ യർ റോഡ് സ് സബ് ഡിവിഷൻ, 
ചങ്ങനാശ്ശേരി കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റർ 
ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും 
താഴെ പറയുന്ന ജോലികൾക്ക് ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ ഓരോന്നും പ്രത്യേകം കവറിലടച്ച് 
മുദ്രവച്ച് കവറിന് പുറത്ത് വേലയുടെ പേരെഴുതി 2007 
സെപ്ററംബർ 25 -ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം ക്യത്യം 


പ്രത്യേക അററകുററപ്പണികൾ 
12 22 / എഇഇസി/2007 - 08 - കോട്ടയം- കോഴഞ്ചേരി 

റോഡ് കി . മീ . 10 / 800 - ൽ കൾ വർട്ട് 
പണിയുക - രൂപ 2,00,000 


5, 000 


( 2 ) 


13 23/ എഇഇസി/ 2007 - 08 - മണർകാട് തെങ്ങണാ 

റോഡ് കി . മീ . 3/ 000 - ൽ ഓട നിർമ്മാണം - 
രൂപ 2,00,000 

5,000 
14 24 / എഇഇസി/ 2007 - 08 - കണ്ണൻചിറ - കൊരട്ടിമല 

റോഡ് കി . മീ . 2 / 700 - ൽ കൾവർട്ടിന്റെയും 
ഓടയുടെയും നിർമ്മാണം - രൂപ 2,00,000 - 5 , 000 
| 25 / എഇഇസി/ 2007 - 08 - പള്ളിയാട്ക്കടവ് 

റോഡിൽ കി. മീ. 0/ 720- ൽ റീട്ടെനിംഗ്വാൾ, 
ഓട് എന്നിവയുടെ നിർമ്മാണം- രൂപ 2,80,000 7, 000 


ഫാറങ്ങൾ കരാറുകാർ കൈമാറുവാൻ പാടുള്ളതല്ല . നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസ് യാതൊരു കാരണ 
വശാലും സ്വീകരിക്കുന്നതല്ല. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറെ അധികാരപ്പെടുത്തിയതും ആവശ്യമായ റവന്യൂ 
സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ടതുമായ നിരതദ്രവ്യം അടച്ച് രസീത് ദർഘാ 
സിനോടൊപ്പം സമർപ്പിക്കേണ്ടതാകുന്നു . കേരളാ പൊതു 
മരാമത്തു വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള 
മറ്റെല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


15 


- 


കരാറുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 


നിക്ഷേപക പണികൾ ( ഡെപ്പോസിറ്റ് വർക്ക്) 


- ദർഘാസ് പ്രമാണങ്ങൾ വാങ്ങുമ്പോൾ അതൊന്നിച്ച് ലഭി 
ക്കുന്ന നക്കൽ പ്രകാരമുള്ള ഒരു പ്രാഥമിക കരാർ 50 ( അമ്പത്) 
രൂപാ വിലയുള്ളമുപ്പത്രത്തിൽ ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. പ്രസ്തുത കരാർ ഇല്ലാത്ത ദർഘാസുകൾ പരിഗ 
ണിക്കുന്നതല്ല . 


( ഒപ്പ്) 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- എഞ്ചിനീയർ. 


ചങ്ങനാശ്ശേരി. 


1, 900 


17 


ദർഘാസ് പരസ്യം 


2 ,250 


16 26/ എഇഇസി/ 2007 - 08 - കറുകച്ചാൽ റോഡ് 

സെക്ഷന്റെ പരിധിയിൽ വരുന്ന വിവിധ 
റോഡുകളിൽ ബി. എസ്. എൻ. എൽ. 
കേബിൾ ഇട്ടതുമൂലമുണ്ടായ കിടങ്ങുകൾ 
മൂടി ആ ഭാഗങ്ങൾ ടാർ ചെയ്യുക - 
രൂപ 74,498 
| 27 / എഇഇസി/ 2007 - 08 - 2 

-ാംമൈൽ സി. ഡബ്ല 
റോഡ്- പള്ളം തോട്ടയ്ക്കാട് റോഡ് 
( കുരിശുംമൂട്-ചെത്തിപ്പുഴ റോഡ്) കി. മീ . 
0/ 00 മുതൽ 2/ 540 വരെയുള്ള ഭാഗങ്ങളിൽ 
ബി. എസ്. എൻ. എൽ. കേബിൾ ഇട്ടതു 
മൂലമുണ്ടായ ടി - രൂപ 88,998 
18 28 /എഇഇസി/2007 -08 - ചങ്ങനാശ്ശേരി റോഡ് 

സെക്ഷന്റെ പരിധിയിൽ വരുന്ന വിവിധ 
- റോഡുകളിൽ ബി . എസ്. എൻ. എൽ. 

കേബിൾ ഇട്ടതുമൂലമുണ്ടായ കിടങ്ങുകൾ 
മൂടി ആ ഭാഗങ്ങൾ ടാർ ചെയ്യുക - 

രൂപ 1,80 ,394 
19 29 / എഇഇസി/2007 - 08 - മണർകാട്- തെങ്ങണാ 

റോഡിൽ കേരള വാട്ടർ അതോറിട്ടി പൈപ്പ് 
ഇട്ടതുമൂലമുണ്ടായ കിടങ്ങുകൾ മൂടി ആ 
ഭാഗങ്ങൾ ടാർ ചെയ്യുക - രൂപ 49, 800 

പുനർ ദർഘാസ് 
20 6/ എഇഇസി/ 2007 - 08 - നിക്ഷേപക പണികൾ 

( ഡെപ്പോസിറ്റ് വർക്ക്) കുന്നങ്കേരി-കുമരങ്കരി 
റോഡിൽ ബി . എസ്. എൻ. എൽ. കേബിൾ 
ഇട്ടതുമൂലമുണ്ടായ കിടങ്ങുകൾ മൂടിയ ഭാഗ 
ങ്ങൾ ടാർ ചെയ്യുക - രൂപ 23, 895 


4 ,550 


നമ്പർ ഡി. ബി.( റ്റി .എൻ.) 5/ 2007- 08. 2007 ആഗസ്റ്റ് 23. 

-- കേരളാ ഗവർണ്ണർക്കു വേണ്ടി പൊതുമരാമത്തു വകുപ്പ് 
( റോഡ്സ് വിഭാഗം), മൂവാറ്റുപുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്തു വകുപ്പിൽ 
പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകളിൽ നിന്നും 
താഴെ പറഞ്ഞിരിക്കുന്ന തീയതികളിൽ വൈകുന്നേരം നാലു 
മണിവരെ ദർഘാസ് പ്രവർത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . അന്നേ ദിവസം വൈകിട്ട് 
4.30 മണിക്ക് എക്സിക്യൂട്ടീവ് എൻജിനീയറോ അദ്ദേഹം 
അ ധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ ഹാജരുള്ള 
കരാറുകാരുടെ 

സാന്നിദ്ധ്യത്തിൽ തുറന്നു 
പരിശോധിക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത 
ദിവസം അവധി ആയാൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


1, 250 


600 


ദർഘാസ് പ്രമാണത്തിന്റെ വില കമ നമ്പർ 19 - നും 
20- നും രൂപ 150 + വി. നി.. മറ്റുള്ളവയ്ക്ക് രൂപ 400 + വി . നി . 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 2 മാസം, 
രജിസ്ട്രേഷൻ വിഭാഗം- - ഡിയും അതിനുമുകളിലും. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 24- 9-2007 
മുതൽ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ദർഘാസ് തീയതി 
ഉച്ചയ്ക്ക് ഒരു മണി വരെയും ദർഘാസ് ഫാറത്തിന്റെ വില 
രൊക്കം പണമായോ മണിയോർഡറായോ അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില 
യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. ദർഘാസ് 


- ദർഘാസുകൾ മൂവാറ്റുപുഴ റോഡ് സ് വിഭാഗം 
എക്സിക്യൂട്ടീവ് എൻജിനീയറുടെ ഓഫീസിൽ നിന്നും നിശ്ചിത 
ദിവസത്തിന് മൂന്നു ദിവസം മുമ്പ് എല്ലാ പ്രവ്യത്തി 
ദിവസങ്ങളിലും ടെൻഡർ ദിവസം ഉച്ചയ്ക്ക് ഒരു മണി വരെയും 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന നികുതിയും 
പണമായോ മണിയോർഡറായോ അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 

ദർഘാസ് പ്രമാണത്തിന്റെ വിലയായി അടച്ച തുക 
യാതൊരു കാരണവശാലും മടക്കി ലഭിക്കുന്നതല്ല. ആവശ്യമായ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതും ദർഘാസുകളോടൊപ്പം 50 
രൂപയുടെ മുദ്രപ്പത്രത്തിലുള്ള പ്രാഥമിക ഉടമ്പടി ഇല്ലാത്തതുമായ 
എല്ലാ ദർഘാസുകളും നിരസിക്കുന്നതാണ്. ടെൻഡറിനോടൊപ്പം 

ഷഡ്യൂൾ വാങ്ങിയപ്പോൾ ലഭിച്ച രസീതുകൂടി അടക്കം 
- ചെയ്യേണ്ടതാണ്. 

കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


നിരത 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


ദ്രവ്യം 
രൂപ് 


- ( 1) 


( 3 ) 


ഉപരിതലം പുതുക്കൽ 2007 - 08 


16 


47 / ഇഇ / 2007 -08 - എം . സി. റോഡ് കി. മീറ്റർ 
206 / 00 മുതൽ 207 / 00 വരെ 20 മി. മീറ്റർ 
കനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് ചെയ്യുക 
രൂപ 15 ,00, 000 
48 / ഇഇ / 2007 -08 - എം . സി. റോഡ് കി . മീറ്റർ 

207 / 00 മുതൽ 207 / 900 വരെ ടി 
രൂപ 15,00, 000 


37 , 500 


2 


37,500 


- പ്രത്യേക അറ്റകുറ്റപണികൾ 2007 - 2008 


11 ,250 


- 49 / ഇഇ / 2007 - 08 - പോഞ്ഞാശ്ശേരി- ചിത്രപ്പുഴ 

റോഡ് കി . മീറ്റർ 3- ൽ അത്യാവശ്യ 
സംരക്ഷണ വേല (അഡീഷണൽ വേല ) 
രൂപ 4,50 , 000 

- പുനർ ദർഘാസ് 2007- 08 
4 4 / ഇഇ /2007 - 08 - ആലുവ-മൂന്നാർ റോഡ് 

കി . മീറ്റർ 32 - നും 33 / 00 - നും ഇടയിൽ 
കലുങ്കിന്റെ നിർമ്മാണം- - രൂപ 13 ,50,000 33 ,750 
5/ ഇഇ / 2007- 08 - മൂവാറ്റുപുഴ- മാറാട് റോഡ് 
കി . മീറ്റർ 1- ലും 2 - ലും ഡയിനേജ് 
സൗകര്യങ്ങളുടെയും കവർ സ്ലാബിന്റെയും 
നിർമ്മാണം- രൂപ 4,50 ,000 

11, 250 
6/ ഇഇ / 2007-08 - ഓണക്കൂർ-അന്ത്യാൽ റോഡ് 
കി . മീറ്റർ 3 / 00 - നും 5/ 200 - നും ഇടയിൽ 

ഡയിനേജ് സൗകര്യങ്ങളുടെ നിർമ്മാണവും 
കലുങ്കിന്റെ വികസനവും- രൂപ 9, 00, 000 22, 500 
| 7 / 2 /2007 - 08 കീഴില്ലം-കുറിച്ചിലക്കോട് റോഡ് 
കി . മീറ്റർ 3/ 00 - നും 5 / 00 - നും ഇടയിൽ 

ഡ യി നേ ജി ന്റെ യും താ ആ ഭിത്തി 
യു ടെ യും നിർ മ്മാണ വും കലുങ്കിന്റെ 
വികസനവും- - രൂപ 13,50,000 

- 33,750 
8 / ഇ / 2007 - 08 - കീഴില്ലം-കുറിച്ചിലക്കോട് റോഡ് 
കി . മീറ്റർ 1 - ൽ തകരാറിലായ കനാൽ 
പാലത്തിന്റെ നിർമ്മാണം - രൂപ 9,00,000 22,500 
9 / ഇ ഇ / 2007 - 08 - ആലുവ-മൂന്നാർ റോഡ് 
കി . മീറ്റർ 10 - ൽ കലുങ്കിന്റെയും ഡയിനേജ് 
സ ൗ ക ര്യ ങ്ങ ളു ടെ യും നിർ മ്മാ ണം 
രൂപ 4,50,000 

11,250 
10/ ഇഇ /2007 -08 - പെരുമ്പാവൂർ-പുത്തൻകുരിശ് 
റോഡ് കി . മീറ്റർ 5 / 087 - ലും 5 / 153 - ലും 
5/ 311- ലും 5/ 600 - ലും ടി - രൂപ 9,00,000 22,500 
69/ ഇഇ)/2006- 07 - കാവുങ്കര- ഇരമല്ലൂർ റോഡ് 
കി. മീറ്റർ 1- ൽ ഡ്രയിനേജ് സൗകര്യങ്ങളുടെ 
നിർമ്മാണം - രൂപ 3, 50,000 

8 , 750 
12 168 / ഇഇ / 2006- 07 - ആലുവ-മൂന്നാർ റോഡ് 

കി. മീറ്റർ 25 - ൽ ചെറുകുന്നം ഭാഗത്തെ 

താങ്ങുഭിത്തിയുടെയും ടി - രൂപ 3,20 , 000 - 8, 000 
13 171/ ഇ ഇ / 2006 -07 - പുതുപ്പാടി- ഇരുമലപ്പടി 

റോഡ് കി . മീറ്റർ 2 - ൽ ടി - രൂപ 5,00 ,000 12,500 


- (1) 
14 187 / ഇ ഇ / 2006 - 07 - ആലുവ-മൂന്നാർ റോഡ് 
കി. മീറ്റർ 23 - ൽ ടി - രൂപ 11,15,000 

- 27,900 
15 216 / ഇ ഇ / 2006 - 07 - പെരുമ്പാവൂർ-പുത്തൻ 

കുരിശ്ശ് റോഡ് കി . മീറ്റർ 7 - ൽ ടി 
രൂപ 4,50,000 

11,250 
213/ ഇഇ/ 2006- 07 - കോതമംഗലം - കോട്ടപ്പടി 
റോഡ് കി . മീറ്റർ 7 - ലും 8 - ലും ടി 
രൂപ 9,00,000 

| 22,500 
17 76/ ഇ ഇ / 2007 - 08 - വല്ലം- പാണംകുഴി റോഡ് 

കി . മീറ്റർ 8 - ൽ കലുങ്കിന്റെ പുനർനിർമ്മാണം 
രൂപ 4,00 ,000 

10 , 000 
18 33 ഇ ഇ / 2007 - 08 - ആലുവ-മൂന്നാർ റോഡ് 

കി . മീറ്റർ 17/ 500 മുതൽ 20/ 00 വരെ അത്യാവശ്യ 

ടാറിംഗ് പാച്ച് വർക്കുകൾ രൂപ 3,40,000 8,500 
19 36/ ഇ ഇ / 2007 - 08 - പാണേലി-മൂവാറ്റുപുഴ 

റോഡ് കി . മീറ്റർ 10 / 00 മുതൽ 16 / 450 വരെ 
ടി - രൂപ 3,80,000 

4, 500 
20 37/ ഇ ഇ / 2007 - 08 - പാണേലി-മൂവാറ്റുപുഴ 

റോഡ് കി. മീറ്റർ 6 / 500 മുതൽ 10/ 00 വരെ 
ടി രൂപ 5,70,000 

14 ,250 
31/ ഇ ഇ / 2007 - 08 - അല്ലപ്ര- വലമ്പൂർ റോഡ് 
കി . മീറ്റർ 3 /00 മുതൽ 11 / 090 വരെ ടി 
രൂപ 4,80,000 

12, 000 
32/ ഇഇ / 2007 - 08 - മഞ്ഞപ്പെട്ടി- പോഞ്ഞാശ്ശേരി 
റോഡ് കി . മീറ്റർ 0/ 00 മുതൽ 5/ 750 വരെ 
ടി - രൂപ 4,80,000 

| 12 , 000 
23 18 / ഇ ഇ / 2007 - 08 - പുല്ലുവഴി- കല്ലിൽ റോഡ് 

കി . മീറ്റർ 2 / 00 മുതൽ 6/ 750 വരെ ടി 
രൂപ 3, 80 ,000 

9,500 
ദർഘാസ് ഫാറത്തിന്റെ വില ക്രമനമ്പർ 1, 2, 4, 6, 7, 8, 
10 , 14 , 16 , 17 ഇവയ്ക്ക് രൂപ 700 + വി . നി . മറ്റുള്ളവയ്ക്ക് 
രൂപ് 400 + വി . നി . 

- ദ ർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 12 വരെ 20 - 9- 2007. ക്രമനമ്പർ 
13 മുതൽ 23 വരെ 22 - 9- 2007 . 

- പ്രവർത്തിയുടെ കാലാവധി - കമനമ്പർ 1 - നും 2 - നും 
4 മാസം. കമ നമ്പർ 18 മുതൽ 23 വരെ 3 മാസം. 
മറ്റുള്ളവയ്ക്ക് 6 മാസം. 

കരാറുകാരുടെ ക്ലാസ്- സി യും അതിനുമുകളിലും. 


8 


0 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


മൂവാറ്റുപുഴ. 


TENDER NOTICE 
No. 10/2007- 08/SE/ NH/ KKD. 

17th August 2007 . 
The Superintending Engineer, PWD N . H . North 
Circle , Kozhikode invites bids for the construction of works 
detailed below . The bidders may submit bids for any or all 
of the following works . 


പ്രവൃത്തിയുടെ പേര് ദേശീയപാത - 17 - ൽ കി. മീ . 90 / 695 - ൽ 
പടന്നക്കാട് റെയിൽവെ മേൽപ്പാലത്തിന് അനുബന്ധ റോഡ് 
നിർമ്മാണം. 


ഉദ്ദേശ അടങ്കൽ തുക- രൂപ 1277 ലക്ഷം. 
ബിഡ് സെക്യൂരിറ്റി രൂപ 25. 50 ലക്ഷം. 
പ്രമാണങ്ങളുടെ വില - രൂപ 2,000 + 200 വി . നി . 


Name of Work — NH - 17 -Construction of approaches at 
km . 90/695 at Padanakkad Railway Over Bridge . 

Approximate value of work - Rs. 1277 Lakhs. 
Bid Security - Rs. 25.50 Lakhs. 
Cost of document - Rs. 2 ,000 + 200 ST. 
Period of Completion — 24 months. 

Bidding documents (Financial bid only ) may be 
purchased from the office of the Superintending Engineer, 
National Highway, North Circle, Kozhikode from 20 -9 - 2007 
to 28 - 9 - 2007, 1 p . m . for a non -refundable fee as 
indicated , in the form of cash or Demand Draft on any 
scheduled bank payable at the State Bank of India, Main 
Branch , Kozhikode in favour of the Personal Assistant to 
the Superintending Engineer, National Highway , North 
Circle , Kozhikode. Interested bidders may obtain further 
information at the same address . Bidding documents 
requested by mail will be despatched by registered /speed 
post on payment of an extra amount of Rs . 200 . The 
tendering authority will not be held responsible for the 
postal delay if any, in the delivery of the documents or 
non -receipt of the same. The standard bidding documents 
Part I and II in which technical bid is to be submitted 
shall be obtained from the Secretary, Indian Roads Con 
gress , Jamnagar House , Shajahan Road , New Delhi-110 011 
on payment and submitted along with the completed bids 
duly filled up . 

Bids must be accompanied by security of the 
amount specified for the work in the table , payable at 
Kozhikode and drawn in favour of the 
Superintending Engineer, National Highway , North Circle , 
Kozhikode . Bid security will have to be in any one of the 
forms as specified in the bidding document and shall have 
to be valid for 45 days beyond the validity of the bid . 

Bids must be delivered to the Superintending 
Engineer, PWD , National Highway, North Circle , PWD 
Complex , IV Floor, Kannur Road , Kozhikode on or 16 . 00 
hours on 11- 10 - 2007 and the technical bid will be opened 
on the same day at 16 . 30 hours , in the presence of the 
bidders who wish to attend . If the office happens to be 
closed on the date of receipt of the bids as specified , the 
bids will be received and opened on the next working day 
at the same time and venue . 

- A pre- bid meeting will be held on 4- 10 -2007 at 11 
hours at the office of the Superintending Engineer, PWD 
National Highway, North Circle , Kozhikode to clarify the 
issues and to answer questions on any matter that may 
be raised at the stage as stated in clause 9 (2 ) of Instruc 
tions to Bidders of the bidding document. 

Other details can be seen in the bidding documents . 


കാലാവധി 24 മാസം. 
- ദർഘാസ് ( പമാ ണ ങ്ങ ൾ ( ഫൈ നാൻഷ്യൽ ബിഡ്) 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ്, ഉത്തര 
മേഖല , ദേശീയ പാത വിഭാഗം, കോഴിക്കോട് ആഫീസിൽ 
നിന്നും 20- 9- 2007 മുതൽ 28- 9- 2007 ഉച്ചയ്ക്ക് 1 മണിവരെ പ്രമാ 
ണങ്ങളുടെ വിലയായ മേൽ പ്രസ്താവിച്ച തുക രൊക്കം പണ 
മായോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ച് കോഴിക്കോ 
ട്- 1- ൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേഴ്സണൽ അസി 
സ്റ്റന്റിന്റെ പേരിൽ മാറാവു ന്ന , ഏതെങ്കിലും ഷെഡ്യൂൾഡ് 
ബാങ്കിൽ നിന്നും ലഭിക്കുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയോ അടച്ച് 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവര 
ങ്ങൾ മേൽ അഡ്രസിൽ നിന്നും ലഭിക്കുന്നതാണ്. തപാലിൽ 
പ്രമാണങ്ങൾ ലഭിക്കണമെങ്കിൽ 200 രൂപ അധികം അടയ്ക്കേണ്ട 
താണ്. തപാലിൽ അയച്ച പ്രമാണങ്ങൾ ഏതെങ്കിലും കാരണ 
- വശാൽ ലഭിക്കുവാൻ താമസം നേരിട്ടാൽ ഈ ഡിപ്പാർട്ട്മെന്റ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങളുടെ 
ഭാഗമായ സ്റ്റാൻഡേർഡ് ബിഡിങ്ങ് ഡോക്യുമെന്റ് സെക്രട്ടറി, 
ഇന്ത്യൻ റോഡ് കോൺഗ്രസ്സ്, ജാം നഗർ ഹൗസ്, ഷാജഹാൻ 
റോഡ്, ന്യൂഡൽഹി - 110 011 എന്ന വിലാസത്തിൽ നിന്നും 
അതിന്റെ വില അടച്ച് വാങ്ങേണ്ടതും ആയത് പൂരിപ്പിച്ച് 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 

- സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉത്തരമേഖല , ദേശീയപാത 
- വിഭാഗം, കോഴിക്കോട് എന്ന വരുടെ പേരിൽ മാറാവുന്ന 

മേൽപ്പറഞ്ഞ ബിഡ് സെക്യൂരിറ്റി പ്രമാണത്തോടൊപ്പം ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. ബിഡ് സെക്യൂരിറ്റി ബിഡിങ്ങ് ഡോക്യു 
മെന്റിൽ പ്രസ്താവിച്ചതായ തരത്തിലുള്ളതും, ബിഡിന്റെ കാല 
വധി കഴിഞ്ഞ് 45 ദിവസം വരെ സാധുതയുള്ളതുമായിരിക്കണം. 

- ദർഘാസ് പമാ ണ ങ്ങൾ സൂപണ്ടിംഗ് എഞ്ചിനീയർ, 
നാഷണൽ ഹൈവേ നോർത്ത് സർക്കിൾ, പി. ഡബ്ല . ഡി . 
കോംപ്ലക്സ്, IV ഫ്ളോർ, കണ്ണൂർ റോഡ്, കോഴിക്കോട് എന്ന 
വിലാസത്തിൽ 11 -10- 2007 - ന് 4 മണിക്കുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
അന്നേദിവസം വൈകുന്നേരം 4.30 - ന് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ടെക്നിക്കൽ ബിഡ് തുറക്കുന്നതുമാണ്. വല്ല 
കാരണവശാലും ബിഡ് തുറക്കേണ്ട ദിവസം അവധി പ്രഖ്യാപി 
ക്കുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയ 
ത്തുതന്നെ ബിഡ് തുറക്കുന്നതായിരിക്കും. 

- ബിഡിങ്ങ് ഡോക്യു മെന്റിൽ അ നു ബന്ധം 9( 2 )- ൽ 
പറഞ്ഞിരിക്കുന്നതായ സംശയങ്ങൾക്കും, നിവാരണങ്ങൾക്കും 
വേണ്ടിയുള്ള പ്രി - ബിഡ് മീറ്റിങ്ങ് 4- 10 -2007 - ന് 11 മണിക്ക് സൂപ 
ണ്ടിംഗ് എഞ്ചിനീയർ, ഉത്തരമേഖല , ദേശീയപാത വിഭാഗം, 
കോഴിക്കോട് ഓഫീസിൽ നടത്തുന്നതാണ്. 

- മറ്റ് വിശദവിവരങ്ങൾ ബിഡിങ്ങ് ഡോക്യുമെന്റിൽ ലഭിക്കു 
ന്നതാണ്. 


കേരളാ പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം, 
ഉത്ത ര മേഖല , കോഴിക്കോട്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് യോഗ്യതയുള്ള കരാറുകാരിൽ 
നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ളകരാറുകൾ ക്ഷണിച്ചുകൊള്ളു 
ന്നു . 


(Sd.) 
Superintending Engineer. 


Kozhikode . 


ദർഘാസ് പരസ്യം 


(1) 


- ( 3 ) 


നമ്പർ ഡി 4/ ടി.എൻ./ 2007. 


2007 ആഗസ്റ്റ് 30. 


2 ,500 


2, 500 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, റോഡുകളുടെ ഉപവിഭാഗം, കൊടുവള്ളി താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള 
കരാറുകാരിൽ നിന്നും മുദ്രവച്ചതും മൽസര സ്വഭാവമുള്ളതുമായ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


2 ,500 


കമ 
നമ്പർ 
(1) 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


2 ,500 


- ( 2 ) 


- ( 3) 


- ബി. ടി. പാച്ച് റിപ്പയറും, സ്ട്രിപ്പ് ബി. ടി. യും 


2 , 500 


1 എകരൂൽ - കാക്കൂർ റോഡ് കി. മീ. 5/ 400 മുതൽ 

7 / 580 വരെ - രൂപ 40, 000 


2 ,500 


1,000 


2 ,500 


1,750 


18 തിരുവം പാടി - പുല്ലൂരാംപാറ - എടത്തറ റോഡ് 

കി. മീ . 4/ 500 മുതൽ 9 /000 വരെ - രൂപ 1,00,000 
- 19 കൂടരഞ്ഞി- പൂവാറൻ തോട് റോഡ് കി . മീ . 

0 / 300 മുതൽ2000 വരെ- രൂപ 1,00, 000 
20 കൂടരഞ്ഞി- പൂവാറൻ തോട് റോഡ് കി. മീ. 

3/775 മുതൽ 7 / 275 വരെ- രൂപ 1,00, 000 
| 21 മുക്കം-കുമരനല്ലൂർ-കൂടരഞ്ഞി റോഡ് കി . മീ . 
- 0/ 000 മുതൽ 1/600 വരെ - രൂപ 1,00, 000 
- 22 ടി കി . മീ . 5 / 00 മുതൽ 7/ 100 വരെ - 

രൂപ 1, 00 ,000 
23 കൂമ്പാറ- കക്കാടംപൊയിൽ റോഡ് കി. മീ. 0/ 000 

മുതൽ 8/ 600 വരെ - രൂപ 1, 00, 000 
24 ഫാത്തിമ എസ്റ്റേറ്റ്- തോട്ടുമുക്കം റോഡ് കി. മീ . 

0/ 000 മുതൽ5/ 000 വരെ- രൂപ 1,00,000 
25 താമരശ്ശേരി- വരട്ട്യാക്കിൽ റോഡ് കി . മീ . 1/000 

മുതൽ 4 / 500 വരെ- രൂപ 1,20,000 
26 ടി റോഡ് കി . മീ . 5/ 000 മുതൽ 10 / 000 

വരെ - രൂപ് 1, 20 ,000 
27 ടി കി. മീ . 10 / 000 മുതൽ 12/ 000 വരെയും 12 / 300 

മുതൽ 14/ 650 വരെയും - രൂപ് 1,20, 000 
28 തിരുവമ്പാടി- കൂടരഞ്ഞി- കൂംപാറ - തോട്ടുമുക്കം 

റോഡ് കി. മീ . 10/ 000 മുതൽ 15 / 000 വരെ - 
രൂപ 1,20, 000 
29 കൂടരഞ്ഞി- മാങ്കയം- മരഞ്ചാട്ടി റോഡ് കി. മീ . 
- 0/ 000 മുതൽ 4/500 വരെ- രൂപ 1,20,000 
30 കാപ്പാട്-തുഷാരഗിരി- അടിവാരം റോഡ് കി . മീ . 

36/ 500 മുതൽ38 /500 വരെ - രൂപ 1, 35,000 
31 തിരുവമ്പാടി - പുല്ലൂരാംപാറ - എടത്തറ റോഡ് 

- കി . മീ . 0 / 000 മുതൽ 4/ 500 വരെ - രൂപ 1,35, 000 


3 ,000 


1 , 750 


1 , 900 


3 , 000 


250 


3 ,000 


2, 500 


3 ,000 


2 ,500 


2 കാക്കൂർ - നരിക്കുനി റോഡ് കി . മീ. 0 / 000 മുതൽ 
- 4 / 510 വരെ - രൂപ 70,000 
3 കാപ്പാട് - തുഷാരഗിരി - അടിവാരം റോഡ് 

കി. മീ . 32/200 മുതൽ 34 /500 വരെ - രൂപ 70,000 
4 പൂനൂർ- നരിക്കുനി റോഡ് കി. മീ . 5/ 000 മുതൽ 

7 / 500 വരെ - രൂപ 75,000 
5 തിരുവമ്പാടി - തൊണ്ടിമ്മൽ അഗസ്റ്റ്യൻമുഴി റോഡ് 

കി. മീ. 0 / 000 മുതൽ2 / 400 വരെ - രൂപ 90, 000 
6 പടനിലം - നൻമണ്ട് റോഡ് കി . മീ . 0/ 000 മുതൽ 

0/ 500 വരെയും 1/ 500 മുതൽ2 / 000 വരെയും 
രൂപ 1,00, 000 
7 ആരാംപം-കാഞ്ഞിരമുക്ക് റോഡ് കി . മീ . 0/ 000 

മുതൽ 7 / 500 വരെ - രൂപ് 1,00 ,000 
8 പെരുംപൊയിൽ-കണ്ടോത്ത്പാറ റോഡ് കി. മീ . 

- 0 / 000 മുതൽ 4 / 050 വരെ - രൂപ് 1, 00 ,000 
9 നെല്ലാങ്കണ്ടി-എളേറ്റിൽ വട്ടോളി റോഡ് കി. മീ . 
- 0 / 000 മുതൽ 4/ 000 വരെ - രൂപ 1,00,000 
10 പൂനൂർ- കോളിക്കൽ- കട്ടിപ്പാറ റോഡ് കി. മീ . 0/ 000 

മുതൽ 5 /000 വരെ - രൂപ 1,00,000 
11 തിരുവമ്പാടി- തമ്പലമണ്ണ - കോടഞ്ചേരി-പുതുപ്പാടി 

റോഡ് കി . മീ . 3 / 800 മുതൽ 8/ 850 വരെ 
- രൂപ 1,00,000 
12 ടി കി . മീ . 9 / 6 15 മുത ൽ 14 / 370 വരെ - 

രൂപ 1,00, 000 
13 തിരുവമ്പാടി- തമ്പലമണ്ണ - കോടഞ്ചേരി-പുതുപ്പാടി 

റോഡ് കി . മീ . 14 / 500 മുതൽ 17 / 500 വരെ 
രൂപ 1,00 ,000 


3 ,000 


2 ,500 


3 ,400 


2 , 500 


3 , 400 


2 ,500 


3 ,500 


2 ,500 


3 ,750 


2 , 500 


3 ,750 


2 ,500 


32 തിരുവംപാടി-കൂടരഞ്ഞി- കൂംപാറ- തോട്ടുമുക്കം 

റോഡ് കി . മീ . 15 / 000 മുതൽ 19 / 600 വരെ - 
രൂപ 1,40,000 
33 പട നിലം - നൻമണ്ട് റോഡ് കി . മീ . 2 / 000 

മുതൽ 4/ 885 വരെ- രൂപ 1,50,000 
34 കുമാരസ്വാമി രാജ നരികുനി റോഡ് കി. മീ. 

0 /000 മുതൽ 2 /750 വരെ - രൂപ 1,50,000 
35 ടി കി . മീ . 7 / 0 0 0 മു ത ൽ 8 / 300 വരെ 

രൂപ 1,50 ,000 
36 പൂനൂർ- നരികുനി റോഡ് കി. മീ . 2/ 000 മുതൽ 

- 3/ 500 വരെ- രൂപ് 1,50,000 
37 കുമ്മങ്കോട്ടുതാഴം-പണ്ടാരപ്പറമ്പ് റോഡ് കി. മീ . 

- 0/ 00 മുതൽ 4 / 850 വരെ - രൂപ 1, 50,000 
38 മലപ്പുറം - തലയാട് റോഡ് കി. മീ. 0/ 000 മുതൽ 

7/ 000 വരെ- രൂപ 1,50,000 
39 മലപ്പുറം- തലയാട് റോഡ് കി . മീ . 8/ 500 മുതൽ 

9 / 990 വരെ - രൂപ 1,50,000 


3 ,750 


2 ,500 


3 ,750 


2 ,500 


3 ,750 


14 ഈങ്ങാപ്പുഴ-ഓശ്ശേരി റോഡ് കി. മീ . 0/ 000 മുതൽ 

5/ 000 വരെ - രൂപ് 1,00 ,000 
15 ടി കി . മീ . 5 / 000 മുതൽ 9 / 500 വരെ - 

രൂപ 1,00,000 
16 കാപ്പാട്-തുഷാരഗിരി- അടിവാരം റോഡ് കി . മീ . 

61/ 500 മുതൽ65/ 000 വരെ - രൂപ 1,00 ,000 
17 ഓമശ്ശേരി - തോട്ടത്തിൽ കടവ് റോഡ് കി. മീ. 

0/ 200 മുതൽ 4/ 640 വരെ - രൂപ് 1,00,000 


2, 500 


3 ,750 


2 ,500 


- 3 ,750 


10 


ദർഘാസ് പരസ്യം 


- (2) 


3,750 


3, 750 


വച്ച കവറുകയ്തിട്ടുള്ള 
കരാറുകൾ അന്നേ 


3 ,750 


3,750 


3,750 


- 3,750 


( 1) 
40 പൂനൂർ- കോളിക്കൽ- കട്ടിപ്പാറ റോഡ് കി . മീ . 5/ 000 

മുതൽ 8 / 265 വരെ- രൂപ 1,50,000 
41 കാപ്പാട്- തു ഷാ ര ഗിരി അ ടി വാരം റോഡ് 

- കി . മീ. 56 / 000 മുതൽ 61/ 000 വരെ - രൂപ 1, 50 ,000 
42 ടി കി. മീ . 65 /000 മുതൽ 68/ 000 വരെ 

രൂപ 1,50,000 
43 തിരുവമ്പാടി-പുല്ലൂരാംപാറ - എടത്തറ റോഡ് 

കി . മീ . 9/ 000 മുതൽ 13 / 900 വരെ- രൂപ 1,50,000 
44 തിരുവമ്പാടി- കൂടരഞ്ഞി- തോട്ടുമുക്കം റോഡ് 

കി . മീ . 1/ 500 മുതൽ 4/ 000 വരെ- രൂപ് 1, 50 ,000 
45 ടി കി . മീ . 4 / 000 മുതൽ 10 / 000 വ രെ 

രൂപ് 1,50, 000 
46 കാപ്പാട് - തു ഷാ ര ഗിരി - അ ടി വാരം റോഡ് 

കി. മീ. 51/000 മുതൽ 56/ 000 വരെ- രൂപ 1,55 ,000 
47 ടി കി . മീ . 20/ 500 മുതൽ 24/ 000 വരെ 

രൂപ് 2, 00, 000 
48 ടി കി . മീ. 24/ 400 മുതൽ 27/ 000 വരെ 

രൂപ 2, 00, 000 
49 പൂനൂർ- നരികുനി റോഡ് കി . മീ . 0/ 000 മുതൽ 

2/ 000 വരെ- രൂപ 2,00 ,000 
50 കൊടുവള്ളി- ആർ. ഇ . സി . റോഡ് കി . മീ. 1/ 300 

മുതൽ 4 / 500 വരെ- രൂപ 2,00,000 
51 കാപ്പാട് - തു ഷാ രഗിരി - അ ടി വാരം റോഡ് 

കി . മീ . 38/ 700 മുതൽ 45/ 000 വരെ- രൂപ 2,00 ,000 
52 ടി കി . മീ . 45 /000 മുതൽ 51 / 000 വരെ 

രൂപ 2 , 00 , 000 
53 കൂടത്തായി- കോടഞ്ചേരി റോഡ് കി. മീ. 0/ 000 

മുതൽ 6 / 200 വരെ രൂപ 2, 00,000 


3 , 900 


7 , 500 


5 , 000 


5 ,000 


5 , 000 


നമ്പർ ഡി .1 ടി. എൻ.5 / 2007- 08. 

2007 ആഗസ്റ് 24. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി നിരത്തുകൾ ഉപവിഭാഗം 
കൽപ്പററ അസിസ്റന്റ് എക്സിക്യൂട്ടിവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പ്രവൃത്തിയുടെ പേരെഴുതി മുദ്ര 
വച്ച കവറുകളിൽ 19 - 9- 2007 വരെ പൊതുമരാമത്ത് വകുപ്പിൽ 
രജിസ്റർ ചെയ്തിട്ടുളള കരാറുകാരിൽ നിന്നും ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അന്നേ ദിവസം 4 മണി 
വരെ സ്വീകരിക്കുന്നതും 4.30 - ന് തുറക്കുന്നതുമാണ്. 

ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ 
വെളളപ്പൊക്ക കെടുതികൾ 2007 - വിവിധ റോഡുകളിൽ 

കേട് വന്ന ടാറിട്ട ഭാഗം സ്ട്രിപ്പ് ബി. ടി . ചെയ്യൽ 
1 കൽപ്പററ - വാരമ്പററ റോഡിൽ കി . മീ 

3/ 000 - നും 6/ 000 - നും ഇടയിൽ 
രൂപ 3,00 ,000 
2 കൽപ്പററ - മേപ്പാടി റോഡിൽ കി. മീ . 

0/000 - നും 2/ 500- നും ഇടയിൽ രൂപ 3, 00, 000 7,500 
3 ടി റോഡിൽ കി. മീ . 4/ 000 - നും 6 / 000 - നും 
ഇടയിൽ - രൂപ 3, 00,000 

7 ,500 
കൽപ്പററ - വാരമ്പററ റോഡിൽ കി. മീ . 
6 /000 - നും 9 /800 - നും ഇടയിൽ - 
രൂപ 3,00 ,000 

7 ,500 
5 കണിയാമ്പററ -മീനങ്ങാടി റോഡിൽ കി . മീ . 

5 / 250 - നും 8/ 000 - നും ഇടയിൽ രൂപ 3,00,000 7,500 
6 കണിയാമ്പററ - മീനങ്ങാടി റോഡിൽ കി . മീ . 

- 8/ 000 - നും 9 /800 - നും ഇടയിൽ - രൂപ 3,00,000 7,500 
7 മാനന്തവാടി- കൽപ്പററ റോഡിൽ കി. 

മീ . 21/ 000 - നും 22 / 000 - നും ഇടയിൽ - 
- രൂപ 3 ,00 ,000 

7 ,500 
മാനന്തവാടി -പ്രക്രംതളം റോഡിൽ കി. മീ. 
16 / 000 - നും 19 / 000 - നും ഇടയിൽ - 
രൂപ 3,00,000 

7 , 500 
9 ടി കി. മീ . 22 / 000 - നും 23/ 000 - നും ഇടയിൽ - 
-- രൂപ് 2,00, 000 

5,000 
10 ടി കി . മീ . 10 / 240 - നും 11 / 200 - നും ഇടയിൽ - 

രൂപ 2,00,000 
11 പത്താം മൈൽ- വൈത്തിരി തരുവണ റോഡ് 

കി. മീ . 0/ 000 - നും 3/ 090 - നും ഇടയിൽ - 
രൂപ 3,00,000 

7 ,500 


5 ,000 


5, 000 


5 , 000 


5 , 000 


8 


5 , 000 


ദർഘാസ് ഫാറത്തിന്റെ വില : ക്രമനമ്പർ 1- ന് രൂപ 150 + 
നികുതി, മറ്റുള്ളവയ്ക്ക് രൂപ് 400 + നികുതി. 

നിർമ്മാണ കാലാവധി - 2 മാസം 

ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും സമയവും - 
ക്രമനമ്പർ 1 മുതൽ 18 വരെ 25- 9 - 2007, വൈകുന്നേരം 4 മണി 
വരെ. ക്രമനമ്പർ 19 മുതൽ 26 വരെ 4 - 10 - 2007, വൈകുന്നേരം 
4 മണി വരെ. ക്രമനമ്പർ 37 മുതൽ 53 വരെ 9 -10 -2007 വൈകു 
ന്നേരം 4 മണി വരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും--- കമന് 
മ്പർ 1 മുതൽ 18 വരെ 26 - 9 - 2007 , വൈകുന്നേരം 4 മണി 
വരെ. ക്രമനമ്പർ 19 മുതൽ 26 വരെ 5 - 10 - 2007 , വൈകുന്നേരം 
4 മണി വരെ. കമ ന മ്പർ 37 മുതൽ 53 വരെ 10 - 10 - 2007 
വൈകുന്നേരം 4 മണി വരെ. 

ദർഘാസ് തുറക്കുന്നത് ദർഘാസ് ദിവസം വൈകുന്നേരം 
4. 30 മണിക്ക്. 

പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ താഴെ ഒപ്പു 
വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ നിന്നും പ്രവർത്തി 
സമയങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


ദർഘാസ് പമാ ണ ത്തിന്റെ വില - രൂപ 400 + വി . നി . 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 2 മാസം, 


കരാറുകാരുടെ യോഗ്യത - ഡി യും ഉപരിയും. 
ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധന 
കളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നും പ്രവർത്തിദിവസങ്ങളിൽ അന്വേഷിച്ചറിയാ 
വുന്നതാണ്. 


കൊടുവള്ളി. 


- (ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എൻജിനീയർ. 


( ഒപ്പ്) 
അസിസ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


കൽപ്പററ -വയനാട്. 


